O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Treasuries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


1 


TREASURIES DEPARTMENT 


പരസ്യം 


നമ്പർ എ2-1105 / 2021 . 

2021 ഒക്ടോബർ 23 . 
മൂവാറ്റുപുഴ സബ് ട്രഷറിയുടെ സ്ട്രോംഗ് റൂറൂമിൽ നിക്ഷേപിച്ചിട്ടുള്ളതും നിക്ഷേപ തീയതി മുതൽ 
വർഷത്തിലധികമായി തിരിച്ചെടുക്കാത്തതുമായ സുരക്ഷിത സൂക്ഷിപ്പ് സാമഗ്രികൾ , പ്രസ്തുത 
സാമഗ്രികളുടെ താഴെ വിവരിച്ച നിക്ഷേപകർ ഈ ഗസറ്റ് വിജ്ഞാപനം നിലവിൽ വന്ന തീയതി മുതൽ 
ഒരു മാസത്തിനുള്ളിൽ അസ്സൽ രസീത് സഹിതം ടി ട്രഷറിയിൽ ഹാജരായി പ്രസ്തുത സാമഗ്രികൾ 
തിരിച്ചെടുക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ പ്രസ്തുത 
സാമഗ്രികൾ കേരള ട്രഷറി കോഡ് വാല്യം 1 ചട്ടം 158 A പ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിച്ച് 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് . 


സബ് ട്രഷറി മുവാറ്റുപുഴ 


ഇനം . നം 


നിക്ഷേപിച്ച ആഫീസർ 


കമ 
നമ്പർ 


നിക്ഷേപി 
തീയതി 


നിക്ഷേപിച്ചതെന്ന് 
പറയപ്പെടുന്ന സാമഗ്രികൾ 


1 


4 / 94-95 


8-2-95 


സ്വർണ്ണം 


2 


3 / 95-96 


17-6-95 


സ്വർണ്ണാഭരണങ്ങൾ 


3 


4 / 95-96 


4-7-95 


2 സ്വർണ്ണ ചെയിനുകൾ 


ണ 


ജൂഡിഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് II മൂവാറ്റുപുഴ 
ജൂഡിഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് II മൂവാറ്റുപുഴ 
ജൂഡിഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് കോലഞ്ചേരി 
ജൂഡിഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് I മൂവാറ്റുപുഴ 
ജൂഡിഷ്യൽ ഫസ്റ്റ് ക്ലാസ്സ് 
മജിസ്ട്രേറ്റ് II മൂവാറ്റുപുഴ 


4 


26 / 95-96 


16-4-96 


വെള്ളി ചെയിൻ 


5 


37 / 96-97 


26-9-96 


സ്വർണ്ണാഭരണങ്ങൾ 


ജില്ലാ ട്രഷറി ആഫീസറുടെ കാര്യാലയം , 
മൂവാറ്റുപുഴ . 


( ഒപ്പ് ) 
ജില്ലാ ട്രഷറി ആഫീസർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:54:17 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


